കഠിനാദ്ധ്വാനം 


മടിയനേ, ഉറുമ്പിന്റെ അടുക്കല്‍ പോക; വഴികാട്ടിയോ 
മേല്‍വിചാരകനോ ഭരണാധികാരിയോ ഇല്ലാതെ അവളുടെ 
വഴികളെ വിചാരിച്ചു ജ്ഞാനിയായിരിപ്പിന്‍ ; അവള്‍ 
വേനലില്‍ ആഹാരം കൊടുക്കുന്നു; വിളവെടുപ്പില്‍ ആഹാരം 
ശേഖരിക്കുന്നു. മടിയേ, നീ എത്ര നേരം ഉറങ്ങും? എപ്പോഴാണ്‌ 
നീ ഉറക്കത്തില്‍ നിന്ന്‌ എഴുന്നേല്‍ക്കുക? അല്‍പ്പം ഉറക്കം, 
അല്‍പ്പം മയക്കം, ഉറങ്ങാന്‍ അല്‍പ്പം കൈകള്‍ കൂപ്പി: 
അങ്ങനെ നിന്റെ ദാരിദ്യം യാത്ര ചെയ്യുന്നവനെപ്പോലെയും 
നിന്റെ ദാരിദ്രം ആയുധധാരിയെപ്പോലെയും വരും. 
സദൃശവാക്യങ്ങൾ 6:6-11 


എല്ലാ ഉത്സാഹത്തോടും കൂടെ നിന്റെ ഹൃദയം 
കാത്തുസൂക്ഷിക്കുക; എന്തെന്നാല്‍, അതില്‍നിന്നാണ്‌ ജീവന്റെ 
പ്രശ്നങ്ങള്‍. സദൃശവാക്യങ്ങൾ 4:23 

മടിയുള്ള കൈകൊണ്ടു പ്രവര്‍ത്തിക്കുന്നവന്‍ ദരിദ്രനാകുന്നു; 
ഉത്സാഹിയുടെ കൈയോ സമ്പന്നനാക്കുന്നു. തന്നെ 
അയക്കുന്നവര്‍ക്ക്‌ മടിയന്‍ പല്ലിന്‌ വിനാഗിരിയും കണ്ണിന്‌ 
പുകയും പോലെയാണ്‌. സദൃശവാക്യങ്ങൾ 10:4, 26 
ഉത്സാഹികളുടെ കൈ അധികാരം വഹിക്കും; മടിയനോ കപ്പം 
കൊടുക്കും. മടിയന്‍ വേട്ടയാടി പിടിച്ചതിനെ വറുക്കുന്നില്ല; 
ഉത്സാഹമുള്ളവന്റെ സമ്പത്തോ വിലയേറിയതാകുന്നു. 
സദൃശവാക്യങ്ങൾ 12:24, 27 

മടിയന്റെ ഉള്ളം കൊതിക്കുന്നു, ഒന്നും ഇല്ല; മായയാല്‍ സമ്പാദിച്ച 
സമ്പത്തു കുറയും; അധ്വാനിച്ചു ശേഖരിക്കുന്നവനോ വര്‍ദ്ധിക്കും. 
സദൃശവാക്യങ്ങൾ 13:4, 11 


എല്ലാ അദ്ധ്യാനത്തിലും ലാഭമുണ്ട്‌; അധരങ്ങളുടെ സംസാരമോ 
കഷ്ടതയിലേക്കാണ്‌ നയിക്കുന്നത്‌. സദൃശവാക്യങ്ങൾ 14:23 
മടിയന്റെ വഴി മുള്ളുവേലിപോലെയാകുന്നു; നീതിമാന്മാരുടെ 
വഴിയോ തെളിഞ്ഞിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 15:19 
ജോലിയില്‍ അലസത കാണിക്കുന്നവനും വലിയ 
പാഴ്വേലക്കാരന്‍ സഹോദരനാണ്‌. സദൃശവാക്യങ്ങൾ 18:9 
അലസത ഗാഡ്‌മനിദ്രയിലേക്ക്‌ തള്ളിവിടുന്നു; അലസനായ ഒരു 
ആത്മാവ്‌ വിശപ്പനുഭവിക്കും. മടിയനായ മനുഷ്യന്‍ തന്റെ കൈ 
തന്റെ മടിയില്‍ മറയ്ക്കുന്നു; സദൃശവാക്യങ്ങൾ 19:15, 24 


മടിയന്‍ തണുപ്പുനിമിത്തം ഉഴുകയില്ല; അതുകൊണ്ടു അവന്‍ 
കൊയ്ത്തു ഭിക്ഷ യാചിക്കും; ദാരിദ്ര്യം വരാതിരിപ്പാന്‍ ഉറങ്ങാതെ 
സ്നേഹിക്കുക; കണ്ണു തുറക്കുക, അപ്പംകൊണ്ടു തൃപ്തനാകും. 
സദൃശവാക്യങ്ങൾ 20:4, 13 

ഉത്സാഹമുള്ളവരുടെ ചിന്തകള്‍ സമൃദ്ധിയിലേക്ക്‌ മാത്രം 
ചായുന്നു; എന്നാല്‍ ആഗ്രഹിക്കാന്‍ മാത്രം തിടുക്കം കാണിക്കുന്ന 
എല്ലാവരുടെയും. മടിയന്റെ മോഹം അവനെ കൊല്ലുന്നു; അവന്റെ 
കൈകള്‍ അധ്വാനിക്കുന്നില്ലല്ലോ. അവന്‍ ദിവസം മുഴുവനും 
അത്യാഗ്രഹത്തോടെ കൊതിക്കുന്നു; നീതിമാന്‍ കൊടുക്കുന്നു, 
ആദരിക്കുന്നില്ല. സദൃശവാക്യങ്ങൾ 21:5, 25-26 

മടിയന്‍ പറയുന്നു: പുറത്ത്‌ ഒരു സിംഹമുണ്ട്‌, ഞാന്‍ തെരുവില്‍ 
കൊല്ലപ്പെടും. അവന്റെ കാര്യങ്ങളില്‍ ഉത്സാഹമുള്ള ഒരു 
മനുഷ്യനെ നീ കാണുന്നുവോ? അവന്‍ രാജാക്കന്മാരുടെ മുമ്പില്‍ 
നില്‍ക്കും; അവന്‍ നീചന്മാരുടെ മുമ്പില്‍ നില്‍ക്കയില്ല. 
സദൃശവാക്യങ്ങൾ 22:13, 29 


ഞാന്‍ മടിയന്മാരുടെ വയലിന്നരികെയും ബുദ്ധിഹീനന്റെ 
മുന്തിരിത്തോട്ടത്തിന്നരികെയും നടന്നു; അതാ, അതെല്ലാം 
മുള്ളുകൊണ്ടു വളര്‍ന്നിരുന്നു, കൊഴുന്‍ അതിന്റെ മുഖം 
മൂടിയിരുന്നു, അതിന്റെ കല്‍ഭിത്തി തകര്‍ന്നു. 
സദൃശവാക്യങ്ങൾ 24:30-31 


കതകു ചുഴിക്കുഴിയില്‍ തിരിയുന്നതുപോലെ, മടിയന്‍ തന്റെ 
കിടക്കമേൽ തിരിയുന്നു. സദൃശവാക്യങ്ങൾ 26:14 


ഞങ്ങള്‍ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോള്‍ തന്നേ, ഒരുത്തന്‍ 
വേല ചെയ്യാത്തവന്‍ ഭക്ഷിക്കരുതു എന്നു ഞങ്ങള്‍ നിങ്ങളോടു 
കല്ലിച്ചിരുന്നു. 2 തെസ്സലൊനീക്യർ 3:10 


നിനക്കു ചെയ്വാന്‍ കിീട്ടുന്നതൊക്കെയും നിന്റെ ശക്തിയാല്‍ 
ചെയ്വിന്‍; നീ ചെല്ലുന്ന ശവക്കുഴിയില്‍ പ്രവ്യത്തിയോ ഉപായമോ 
അറിവോ ജ്ഞാനമോ ഇല്ലല്ലോ. സഭാപ്രസംഗി 9:10 

വളരെ അലസതയാല്‍ കെട്ടിടം ജീര്‍ണിക്കുന്നു; കൈകളുടെ 
ആലസ്യത്താല്‍ വീടു താഴുന്നു. സഭാപ്രസംഗി 10:18 


മോഷ്ടിക്കുന്നവന്‍ ഇനി മോഷ്ടിക്കാതിരിക്കട്ടെ; അവന്‍ 
ആവശ്യമുള്ളവന്നു കൊടുക്കേണ്ടതിന്നു നല്ലതു കൈകൊണ്ടു 
അദ്ധ്വാനിച്ചു അദ്ധ്യാനിക്കട്ടെ. എഫെസ്യര്‍ 4:28 

അത്യുന്നതന്‍ നിയമിച്ച അധ്വാനിക്കുന്ന ജോലിയെയും 
കൃഷിയെയും വെറുക്കരുത്‌. സഭാപ്രസംഗി 7:15 


മടിയനെ മലിനമായ കല്ലിനോട്‌ ഉപമിക്കുന്നു; മടിയനെ 
ചാണകക്കുഴിയുടെ അഴുക്കിനോട്‌ ഉപമിക്കുന്നു: അത്‌ 
എടുക്കുന്ന ഏതൊരു മനുഷ്യനും കൈ കുലുക്കും. 
സഭാപ്രസംഗം 22:1-2 

ഒരു മനുഷ്യന്‍ കര്‍ത്താവിനോടുള്ള ഭയത്തില്‍ 
ഉറച്ചുനില്‍ക്കുന്നില്ലെങ്കില്‍, അവന്റെ ഭവനം പെട്ടെന്നുതന്നെ 
മറിഞ്ഞു വീഴും. സഭാപ്രസംഗം 27:3 


നിന്റെ മകനെ ശിക്ഷിച്ചു വേല ചെയ്യിക്ക; സഭാപ്രസംഗി 30:13 
അവന്‍ വെറുതെയിരിക്കാതിരിക്കേണ്ടതിന്നു അവനെ വേല 
ചെയ്യിക്ക; അലസത വളരെ ദോഷം പഠിപ്പിക്കുന്നു. 
സഭാപ്രസംഗം 33:27 


